| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


( 


GOVERNN 


കര 


ള്ള സർക്ക 


കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


16th August 2011 

2011 ആഗസ്റ്റ് 16 
25th Sravana 1933 
1933 ശ്രാവണം 25 


| 33 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


THRISSUR DISTRICT 


നോട്ടീസ് 
നമ്പർ ബി1 - 9085 / 2011. 

2011ജൂ ലൈ18. 
ചാവക്കാട് താലൂക്ക്, ഗുരുവായൂർ വില്ലേജ്, റീ സർവെ 
59 / 10 - ൽപ്പെട്ട 8 സെന്റ് സി. കെ . ഭൂമി പട്ട യ ഭൂ മി യാക്കി 
മാറ്റി രജിസ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി ക്കാ യി 
ശീ . നാല കത്ത് കുറ്റിക്കാട്ട് മുഹ മ്മ ദാ ലി , ടിയാൻ ഭാര്യ 
തെക്കണ്ടിപറമ്പിൽ നെദീറ, ഗുരുവായൂർ എന്നിവർ അപേക്ഷി 
ച്ചിട്ടുണ്ട്. പ്രസ്തുതഭൂമി ടിയാരുടെ പേരിൽ MLR Act പ്രകാരം 
രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നതിൽ ആർക്കെങ്കിലുംഎന്തെങ്കിലും 
ആക്ഷേപമുണ്ടങ്കിൽ ആയത് ഈ നോട്ടീസ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയ തീയതിമുതൽ 60 ദിവസത്തിനകം മതിയായ 
തെളി വു കൾ സഹിതം ത്യശ്ശൂർ റവന്യൂ ഡിവി ഷ ണൽ 
ഓഫീസർമുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

റവന്യൂ ഡിവിഷണൽഓഫീസർ. 


